| Kerala Gazette No. 28 dated 10th July, 1984. 


PART IT 


കേരള നിയമസഭാ സെക്രട്ടേറിയററ് 


വിജ്ഞാപനം 


നമ്പർ 6828/ എൽ. എ 4 എ / 84 . 

തിരുവനന്തപുരം, 1984ജൂൺ20. 
കേരള നിയമസഭയുടെ നടപടി ക്രമവും കാര്യനിർവ്വഹണവും സംബ 
ന്ധിച്ച ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം 1984- ലെ ജലസേചന നിയമങ്ങൾ 
"( ഭേദഗതി) ബിൽ, ഉദ° ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോ 
റാണ്ടത്തോടും കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


കെ . പി . പത്മനാഭൻ, 
നിയമസഭാ സെക്രട്ടറി . 


G. 1022/ MC. 


ഏഴാം കേരള നിയമസഭ 


ബിൽ നമ്പർ 121 


1984- ലെ ജലസേചന നിയമങ്ങൾ ( ഭേദഗതി) ബിൽ 


1865- ലെ മദിരാശി ജലസേചന വരി ആക്ററും 1947 - ലെ മലബാർ 

ജലസേചനപ്പണികൾ ( നിർമ്മാണവും വരിചുമത്തലും) 
ആക്ററും വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുളള 


ഒരു 
ബിൽ 


പീഠിക -1865 - ലെ മദിരാശി ജലസേചന വരി ആക്ററും 1947 - ലെ 
മലബാർ ജലസേചനപ്പണികൾ ( നിർമ്മാണവും വരി "ചുമത്തലും) ആക്ററും 
അവ കേരള സംസ്ഥാനത്തു ബാധകമാകുന്നിടത്തോളം ഇതിനുശേഷം കാണുന്ന 
ആവശ്യത്തിനായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 


ാണ് . 


2 , 


ഇൻഡ്യൻ റിപ്പജിക്കിന്റെ മുപ്പത്തി: അഞ്ചാം സംവൽസരത്തിൽ താഴെ 
പ്പായും (പ്രകാരം നിയമമുണ്ടാക്കുന്നു . 

1 , ചുരുക്കപ്പേരും ആരംഭവും. -- (1) ഈ ആക്ററിന്1984 - ലെ 
ജലസേചന നിയമങ്ങൾ ( ഭേദഗതി) ആക്റ് എന്നു പേർപറയാം. 

( 2) " ഇത്, 1983 സെപ്ററംബർ 24 -ാം തീയതി പ്രാബല്യത്തിൽ 
വന്നതായി കരുതേണ്ടതാണ്. 

1865 - ലെ VII-ാം മദിരാശി ആക്ററിന്റെ ഭേദഗതി. - 1956- ലെ 
സംസ്ഥാന പുനസംഘടന ആക്ററിലെ 

- (1956- ലെ 

കേന്ദ 
ആക്ററ്) 5,-ം വകുപ്പ് ( 2) -ാം . ഉപവകുപ്പിൽ പരാമർശിക്കപ്പെട്ടിട്ടുളള 
മലബാർ ജില്ലയിൽ പ്രാബല്യത്തിലിരിക്കുന്ന പ്രകാരമുളള, 1865 - ലെ മദിരാശി 

വരി ആക്ററിലെ (1865 - ലെ VII-ം , മദിരാശി ആക്ററ്) 
2 -ാം വകുപ്പിന്, ആ വകുപ്പിലെ ( 1) -ാം ഉപവകുപ്പായി വീണ്ടും നമ്പരി 
ടേണ്ടതും 
( എ ) അപ്രകാരം വീണ്ടും നമ്പരിട്ട (1) -ാം ഉപവകുപ്പിൽ, 

" ഈ 
ആക്ററുപകാരം നൽകേണ്ട വെളളക്കത്തിൻമേലുളള കുടിശ്ശിക ", എന്ന 
വാക്കുകൾക്കുശേഷം "" അതിൻമേൽ നൽകേണ്ടതായ പലിശയോടുകൂടി " എന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ്; 
G. 1022/ MC. 


3 7 -ാം 


ലോസചന 


3 , 


ക ന്ദ 


( ബി ) അപ്രകാരം വീണ്ടും നമ്പരിട്ട (1) -ാം ഉപവകുപ്പിനുശേഷം, 
താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: -- 

" ( 2) ഈ ആക്റുപകാരം നൽകേണ്ട വെളളക്കരത്തിൻമേലുളള 
കുടിശികയടക്കം വർഷത്തിൽ നാലുശതമാനം നിരക്കിൽ പലിശ ഉണ്ടായിരി 
ക്കുന്നതാണ്. 

1947 - ലെ VII-ാം മദിരാശി ആക്ററിന്റെ വേഗതി. - 1956 - ലെ 
സംസ്ഥാന 

പുനസ്സംഘടന ആക്ററിലെ (1956 - ലെ 37 -ാം 
ആക്ററ്) 5 -ാം വകുപ്പ് ( 2) -ാം ഉപവകുപ്പിൽ പരാമർശിക്കപ്പെട്ടിട്ടുളള 
മലബാർ ജില്ലയിൽ പ്രാബല്യത്തിലിരിക്കുന്ന പ്രകാരമുളള 1941- ലെ മലബാർ 
ജലസേചനപ്പണികൾ - ( നിർമ്മാണവും വരി ചുമത്തലും) ആക്ററ് 13 -ാം 
വകുപ്പിന് ആ വകുപ്പിലെ (1) -ാം ഉപവകുപ്പായി വീണ്ടും നമ്പരിടേണ്ടതും 

( എ ) 1. അപകാരം വീണ്ടും, നമ്പരിട്ട് (1) -ാം ഉപവകുപ്പിൽ, ഈ 
ആക്ററു പ്രകാരം ഏതെങ്കിലും , ആൾ നൽകേണ്ട വെളളക്കരം , എന്ന വാക്കു 
കൾക്കു പകരം ഈ ആക്ററു പ്രകാരം ഏതെങ്കിലും ആൾ നൽകേണ്ട വെളള 
ക്കരവും അതിൻമേൽ നൽകേണ്ടതായ പലിശയും , എന്ന വാക്കുകൾ ചേർക്കേ 
ണ്ടതാണ്. 

( ബി) അപ്രകാരം വീണ്ടും നമ്പരിട്ട (1) -ാ . ഉപവകുപ്പിനുശേഷം, 
താഴെപ്പറയുന്ന ഉപവകുപ്പു ചേർക്കേണ്ടതാണ്. അതായത്: 

" ( 2) ഈ ആക്ററുപകാരം നൽകപ്പെടേണ്ട വെളളക്കരത്തിൻമേലുളള 
കുടിശ്ശികയടക്കം വർഷത്തിൽ നാലു ശതമാനം നിരക്കിൽ പലിശ ഉണ്ടായിരി 
ക്കുന്നതാണ് 

8 °ദാക്കലും ഒഴിവാക്കലും.- (1) 1 9 8 4 - ലെ ജലസേചന 
മങ്ങൾ ഭേദഗതി ഓർഡിനൻസ് (1984- ലെ 26) ഇതിനാൽ റദ്ദാക്കിയിരി 
ക്കുന്നു . 

( 2) "അങ്ങനെ റദ°ദാക്കിയിരുന്നാൽ കൂടി, വസ്തുത ഓർഡിനൻസു 
മൂലം ഭേദഗതി ചെയ്ത പ്രകാരമുളള. 1865 - ലെ മദിരാശി ഇലസേചന വരി 
ആക്ററ് (1865 - ലെ VII--ം മദിരാശി ആക്ററ്) പ്രകാരമോ -1947 - ലെ 
മലബാർ ജലസേചനപ്പണികൾ ( നിർമ്മാണവും വരി ചുമത്തലും) ആക്ററ് 
( 1 947- ലെ VII-ാം മദിരാശി ആക്ററ്) പ്രകാരമോചെയ്തതോചെയ്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടുത്തതോ എടുത്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ, അതതു സംഗതിപോലെ, 
ഈ ആക°ററുമൂലം ഗതി ചെയ്ത പ്രകാരമുളള. 1865 - ലെ മദിരാശി 
ജലസേചന വരി ആക്ററു പ്രകാരമോ 1947 - ലെ മലബാർ ജലസേചനപ്പണികൾ 
( നിർമ്മാണവും വരി ചുമത്തലും) . ആക്ററുപകാരമോ ചെയ്തിട്ടുളളതായോ 
എടുത്തിട്ടുളളതായോ കരുതേണ്ടതാണ്. 


നിയ 


| 


ഉദ° ദേശകാരണങ്ങളുടെ വിവരണം 
ജലസേചന വരി ചുമത്തുന്നതിനു വ്യവസ്ഥ ചെയ്യാൻ കേരള സംസ്ഥാ 
നത്ത് നിലവിലുളള നിയമങ്ങൾ . 

( എ ) സംസ്ഥാനത്തെ തിരുവിതാംകൂർ- കൊച്ചി (പദേശത്ത 
കമായിട്ടുളള 1956 - ലെ തിരുവിതാംകൂർ- കൊച്ചി ജലസേചന ആക്ററും; 


ബാധ് 


3 


( ബി ) സംസ്ഥാനത്തെ മലബാർ പദേശത്ത് ബാധകമായിട്ടുളള 
1865- ലെ മദിരാശി ജലസേചന വരിആക്ററും 1947- ലെ മലബാർ ജലസേചന 
പണികൾ (നിർമ്മാണവും വരിചുമത്തലും) ആക്റും ആണ്. 


2 , 1956 - ലെ തിരുവിതാംകൂർ- കൊച്ചി ജലസേചന ആക്ററ് 15 -ാം 
വകുപ്പ് ( 4) -ാം ഉപവകുപ്പ്. വൻകിട ജലസേചന പദ്ധതികൾ കൊണ്ട 
പ്രയോജനം സിദ്ധിച്ചിട്ടുളള ഭൂമികളെ സംബന്ധിച്ച വരിക്കുടിശ്ശികയിൻ 
മേൽ വർഷത്തിൽ നാലു ശതമാനം നിരക്കിൽ പലിശ ഈടാക്കുന്നതിന് വ്യവസ്ഥ. 
ചെയ്യുന്നു . .എന്നാൽ 1947 - ലെ മലബാർ ജലസേചനപ്പണികൾ (നിർമ്മാ 
ണവും വരി ചുമത്തലും) ആക്ററു (പകാരമോ 1865 - ലെ മദിരാശി ജലസേചന 
വരി ആക്ററുപകാരമോ ചുമത്തിയിട്ടുളള വെളളക്കരത്തിൻമേലുളള പലിശ 
ഈടാക്കുന്നതിന് യാതൊരു വ്യവസ്ഥയും ഇല്ല . അതിനാൽ, ആ നിയമങ്ങൾ 
പകാരം ചുമത്തിയിട്ടുളള വെളളക്കരത്തിൻമേലുളള കുടിശ്ശികയ്ക്ക് വർഷ 
ത്തിൽ നാലുശതമാനം നിരക്കിൽ പലിശ ഈടാക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന 
തിനുവേണ്ടി 1865 - ലെ മദിരാശി ജലസേചന വരി ആക്ററും, 1947 - ലെ 
മലബാർ ജലസേചനപ്പണികൾ ( നിർമ്മാണവും വരി ചുമത്തലും) ആക്ററും 
ഭേദഗതി ചെയ്യേണ്ടത് ആവശ്യമാണെന്നു കരുതി. 


3 , നിയമസഭ സമ്മേളനത്തിലല്ലാതിരുന്നതിനാലും സംഗതി അടിയന്തിര 
സ്വഭാവത്താടുകൂടിയതായിരുന്നതിനാലും, 1983 സെപ്തംബർ 23 -ാം 
തീയതി 1983 - ലെ ജലാസചന നിയമങ്ങൾ ( ഭേദഗതി) ഓർഡിനൻസ് 
(1983 - ലെ 33) ഗവർണ്ണർ വിളംബരപ്പെടുത്തുകയും അത്. 1983 സെപ്തംബർ 
24 -ാം തീയതിയിലെ 1 0 9 2 -ാം നമ്പർ കരാ 

അസാധാരണ ഗസററിൽ 
(പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു . 


പസ്തുത ഓർഡിനൻസിനു പകരം സംസ്ഥാന നിയമസഭയുടെ 
ഒരു ആക്ററു കൊണ്ടുവരുന്നതിനുളള ഒരു ബിൽ പ്രസിദ്ധപ്പെടുത്തിയെ 
ങ്കിലും, അത്, 1983 നവംബർ 25 -ാം തീയതി ആരംഭിച്ച് 1983 ഡിസംബർ 
20 -ാം തീയതി അവസാനിച്ച് കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളന 
കാലത്ത് നിയമസഭയിൽ അവതരിപ്പിക്കാനും . പാസ്സാക്കാനും കഴിയാതെ 
വന്നു . (പസ്തുത ഓർഡിനൻസ് ഇൻഡ്യൻ ഭരണഘടന 

213 -ാം അനു 
ച്ചേദം ( 2) -ാം ഖണ്ഡം ( എ ) എന്ന ഉപഖണ്ഡപ്രകാരം 1984 ജനുവരി 
6 -ാം തീയതി പ്രാബല്യമില്ലാതായിത്തീരുമായിരുന്നു . പ്രസ്തുത ഓർഡിനൻ 
സിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനുവേണ്ടി 1984 ജനുവരി 5 -ാം 
തീയതി ഗവർണ്ണർ 1984 - ലെ ജലസേചന നിയമങ്ങൾ ( ഭേദഗതി) ഓർഡി 
നൻസ് (1984- ലെ 6) വിളംബരപ്പെടുത്തി. 


5 : 


19 8 4 - ല് 6 -ാം ഓർഡിനൻസിനു പകരംവയ്ക്കുന്നതിനുളള 
ഒരു - ബിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നുവെങ്കിലും, അത് 1984 മാർച്ച് 
2 -ാം തീയതി ആരംഭിച്ച് 1984 മാർച്ച് 27 -ാം തീയതി അവസാനിച്ച 
നിയമസഭയുടെ 

സമ്മേളനകാലത്ത് നിയമസഭയിൽ അവതരിപ്പിക്കുവാനാ 
പാസ്സാക്കുവാനോ കഴിയാതെ വന്നു . 1984-- ലെ 6 -ാം , ഓർഡിനൻസിലെ 
വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി, 1984 ഏപ്രിൽ 11-ാംതീയതി, ഗവർണ്ണർ 
1984 - ലെ ജലസേചന നിയമങ്ങൾ ( ഭേദഗതി) ഓർഡിനൻസ് (1984- ലെ 26) 
വിളംബരപ്പെടുത്തുകയും 

അത 1 9 8 4 ഏപ്രിൽ 12 -ാം തീയതിയിലെ 
322 -ാം നമ്പർ കേരള അസാധാരണ ഗസററിൽ പ്രസിദ്ധപ്പെടുത്തുകയും 


ചെയ്തു . 1984 ലെ 26 -ാം ഓർഡിനൻസിനു പകരം സംസ്ഥാന നിയമ 
സമയുടെ ഒരു ആക്ററു കൊണ്ടുവരുന്നതിന് ഉദ° ദേശിച്ചുകൊണ്ടുളളതാണ് 
ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ഡം. 


ഇ ബിൽ 

നിയമമാക്കുകയും പാബല്യത്തിൽ കൊണ്ടുവരികയും 
ചെയ്താൽ സംസ്ഥാന സഞ്ചിത നിധിയിൽ നിന്നും യാതൊരു അധിക 
ച്ചെലവും ഉണ്ടാകുന്നതല്ല . 


എം . പി . ഗംഗാധരൻ 


( ശരിത്തർജ്ജമ) 


എ . പി . പെരുമാൾ , 
അഡീഷണൽ സെക്രട്ടറി, നിയമവകുപ്പ് 


